| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


GOVERNS 


കര 


കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


23rd August 2011 
2011 ആഗസ്റ്റ് 23 

1st Bhadra 1933 
- 1933 ഭാദം 1 


Vol. LVI 
വാല്യം 56 | 


| 34 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


Ground Water Department 

ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - 


2 ,300 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


സാ ധ ന ങ്ങ ൾ ഭൂജല വകു പ്പിന്റെ മല പ്പുറം ജില്ലാ 
ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി -സപ്പെ ഓർഡർ 
തീയതി മുതൽ 20 ദിവസം. 


നമ്പർ ജി. എം ./ 387/2002. 

2011 ആഗസ്റ്റ് 2. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, 
ഭൂ ജ ല വ കുപ്പ്, മലപ്പുറം താഴെപറയുന്ന സാധന ങ്ങൾ 
സപ്ലെ ചെയ്യുന്നതിന് പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
സാധനങ്ങളുടെ പേരും നമ്പരും ആലേഖനം ചെയ്ത മുദ്രവച്ച 
കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി . എം ./ 387 /2002 - OT -17/ 2011 -12. 

സപ്ലെചെയ്യേണ്ട സാധനങ്ങളുടെ പേരും അടങ്കൽ 
തുകയും - ഭൂജല വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ 
കുഴൽക്കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ 300 
മീറ്റർ ( 50 എണ്ണം) 140 മി . മീ . 6Kgf/cm2 വ്യാസമുള്ള 
പി. വി . സി . കേസിംഗ് പൈപ്പ് ( ഐ .എസ്. ഐ . മുദ്രയുള്ളത്) 
ലഭ്യമാക്കൽ - 90,000 . 


- ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 9 - 2011, 1 മണി. 


ദർ ഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 7 - 9- 2011 , 3 മണി. 
-- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
7 - 9 - 2011, 4 മണി. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ആഫീസർ. 


